Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


17 


GOVERN 


കേ 


ക്കാർ 


രള സർക്കി 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക്ടോബർ 23 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 20 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


DIRECTORATE OF KERALA STATE LOTTERIES 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്. 3/ 12936/ 12 / ഡിഎസ്എ 


ൽ. 


2012 ഒക്ടോബർ 15. 


കേരള സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾ മണ്ണന്തല 
സർക്കാർ പ്രസ്സ്, വട്ടിയൂർക്കാവിലെ കേരള സ്റ്റേറ്റ് ഓഡിയോ 
വിഷ്വൽ ആന്റ്റിപാഗ്രാഫിക് സെന്റർ എന്നിവിടങ്ങളിൽ 
നിന്ന് കയറ്റി വികാസ് ഭവനിലെ സംസ്ഥാന ഭാഗ്യക്കുറി 
ഡയറക്ടറേറ്റിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് 
വരെയിള്ള 14 ജില്ലകളിലെ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസു 
കളിലും വിതരണം ചെയ്യുന്നതിന് മൂടിയോടുകൂടിയതും അടച്ചു 
പൂ ട്ടു ള്ളതും ചര ക്കൂ കൾ വഹി ക്കു ന്ന തിനുള്ള പെർമിറ്റ് 
ഉള്ളവയും ദീർഘദൂര യാത്രകൾക്ക് യോഗ്യമായതുമായ ടെമ്പോ 
ട്രാവലറോ, സ്വരാജ് മസ്ത , TATA കമ്പനിയുടെഗുഡ്സ് കയറ്റി. 
ദീർഘദൂരം പോകുന്നതിനുള്ള വാഹനങ്ങളോ, താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി 2012 നവംബർ 


5. യാത്രക്കിടയിൽ വിശ്രമത്തിനായി സാമ്പത്തിക ബാദ്ധ്യത 

യു ണ്ടാ ക്കുന്ന ആനു കൂ ല്യ ങ്ങൾ ഒന്നും തന്നെ 
അനുവദിക്കുന്നതല്ല. 


25 -ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് 
നൽകുന്നതിന് മൽസരാടിസ്ഥാനത്തിൽ മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ഭാഗ്യക്കുറി നറുക്കെടുപ്പിനാവശ്യമായ 
ഉപകരണങ്ങൾ വികാസ് ഭവനിൽ നിന്നും കയറ്റി നറുക്കെടുപ്പ് 
നടക്കുന്ന സ്ഥല ങ്ങ ളിൽ എത്തിച്ച് തിരികെ കൊണ്ട് 
വരുന്നതിനും, വകുപ്പിന് മറ്റെന്തെങ്കിലും ആവശ്യമുള്ള യാത 
കൾക്കും, സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറോ, അദ്ദേഹം 
ചുമതല പ്പെടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ ആവ ശ്യ പ്പെടുന്ന 
സമയങ്ങളിൽ യാത്ര പോകുന്നതിനും പ്രസ്തുത വാഹനം 
ലഭ്യമാക്കേണ്ടതാണ്. മേൽ പറഞ്ഞതരം വാഹനങ്ങൾ രണ്ടിൽ 
കൂടു തൽ സ്വന്ത മാ യു ള്ള വരുടെ ക്വട്ടേഷ നുകൾ മാത്രമേ 
പരിഗണിക്കുകയുള്ളു. മിനിമം വാടക, ഒരു കിലോമീറ്ററിനുള്ള 
നിരക്ക്, ഒരു മണിക്കൂറിനുള്ള വെയിറ്റിംഗ് ചാർജ്ജ്, ഒരു 
ദിവസത്തെ വെയിറ്റിംഗ് ചാർജ്ജ്എന്നിവ ദർഘാസിൽ കാണി 
ച്ചി രി ക്ക ണം . നിരതദ്രവ്യം ഉൾപ്പെടെ മുദ്രവെച്ച 
ദർഘാസുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ, വിൽപന വിഭാഗം, 
സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ ലഭിക്കണം. 


6. യാത്ര മദ്ധ്യേ വാഹനം കേടായി ഓടിക്കാൻ കഴിയാതെ 
വന്നാൽ കരാറുകാരന്റെ ചെലവിൽ വേറെ വാഹനം 
ഏർപ്പാടാക്കി വകുപ്പ് വക സാധന സാമഗ്രികൾ 
യഥാസമയം നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതും, 
ആ വ ക യിൽ അധിക ചെലവ് വരി ക യാ ണ ങ്കിൽ 
കരാറുകാരൻ തന്നെ വഹിക്കേണ്ടതുമാണ്. 


വകുപ്പ് നിർദ്ദേശിക്കുന്ന റൂട്ടിലൂടെ മാത്രമേ യാത 
നടത്താവൂ . യാത്ര ആരംഭിക്കുന്നതും, അവസാനിപ്പിക്കു 
ന്നതും വികാസ് ഭവനിലെ ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ 
നിന്നും ആയിരിക്കും. ഇതിന് വിപരീതമായി നടത്തുന്ന 
യാത്രയോ, പ്രവ്യത്തിയോ മൂലം ഈ വകുപ്പിനുണ്ടാ 
കുന്ന അധിക ചെലവ് കരാറുകാരനിൽ നിന്നും ഈടാ 
ക്കുന്നതാണ്. വകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രകാരം ഓടുന്ന 
ദൂരമാണ് വാടക നൽകുന്നതിനായി പരിഗണിക്കുന്നത്. 


നിരതദ്രവ്യം - 


2, 000. 


8. വാഹനങ്ങളുടെ കേടുപാടുകൾക്കോ മറ്റെന്തെങ്കിലും 
തകരാറുകൾക്കോ വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


കൂടു തൽ വി വ ര ങ്ങൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
വകുപ്പിന്റെ ആസ്ഥാന ഓഫീസിലെ വിൽപന വിഭാഗത്തിൽ 
നിന്ന് നേരിട്ടോ 0471 - 2305193 എന്ന നമ്പ രി ലോ , 
www.keralalotteries.com എന്ന സൈറ്റിൽ നിന്നോ അറിയാം. 


- 9. വാടകയിനത്തിൽ മൂൻകൂർ തുക അനുവദിക്കുന്നതല്ല. 


10 . വാടക സംഖ്യ ഡിമാന്റ് ഡ്രാഫ്റ്റായി മാത്രമേ നൽകു 

കയുള്ളു. 


നിബന്ധനകൾ 


11. വാടകത്തുകയിൽ നിന്നും നിയമാനുസൃത നിരക്കിൽ 

ആദായ നികുതി ഈടാക്കുന്നതാണ്. 


1. ദർഘാസ് കാലാ വധി കരാർ തീയതി മുതൽ ഒരു 
വർഷം തികയുന്നതുവരെ ആയിരിക്കും. 


2. കരാർ കാലാവധിക്ക് ശേഷം വകുപ്പ് ആവശ്യപ്പെടുന്ന 
പക്ഷം മൂന്ന് മാസം കൂടിയോ പുതിയ കരാറിൽ 
ഏർപ്പെടുന്നതു വരെയോ, ഏതാണ് കുറഞ്ഞത് അതു 
വരെ നില വി ലു ള്ള കരാർ നിര ക്കിൽ തന്നെ 
വാഹനങ്ങൾ നൽകേണ്ടതാണ്. 


12. വാഹനം ഓടു ന്ന തിനുള്ള മിനിമം വാടക യും , ഒരു 
കിലോമീറ്റർ ഓടുന്നതിനുള്ള നിരക്കും ദർഘാസിൽ 
പ്രത്യേകം കാണിച്ചിരിക്കണം. വെയിറ്റിംഗ് ചാർജ്ജ് ഒരു 
മണിക്കൂറിന് എത്രയെന്നും പരമാവധി ഒരു ദിവസത്തെ 
വെയിറ്റിംഗ് ചാർജ്ജ്എത്രയെന്നും രേഖപ്പെടുത്തിയി 
രിക്കണം. 


3. കരാർ ഉറപ്പിച്ചു കഴി ഞ്ഞാൽ വകുപ്പ് നൽകുന്ന 

നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. 


13. വാടക ആവശ്യപ്പെട്ടുകൊണ്ട് കരാറുകാരൻ നൽകുന്ന 
ഇൻവോയ്സുകളിൽ യാത്ര ആരംഭിക്കുമ്പോഴും, അവസാ 
നിപ്പിക്കുമ്പോഴും മീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്റർ, 
ആകെ ഓടിയ ദൂരം എന്നിവ രേഖപ്പെടുത്തേണ്ടതും, 
വാഹ ന ത്തിൽ കൂടെ യാത്ര ചെയ്ത വകുപ്പ് 
ഉദ്യോഗസ്ഥനെ ബോദ്ധ്യപ്പെടുത്തേണ്ടതുമാണ്. 


14 . വകുപ്പ് ഏൽപ്പിക്കുന്ന സാധനങ്ങൾ നിശ്ചിത സ്ഥലത്ത് 

നിഷ്ക്കർഷിക്കുന്ന സമയത്ത്എത്തിക്കേണ്ടതാണ്. 


4. വകുപ്പ് ആവശ്യപ്പെടുന്ന സമയത്തു തന്നെ വാഹനങ്ങൾ 
ലഭ്യമാക്കേണ്ടതാണ്. തൽസമയം വാഹനം ലഭ്യമാക്കാൻ 
ക ഴി യാത്ത പക്ഷം കരാ റു കാ രൻ മറ്റേ തെ ങ്കിലും 
വ്യക്തിയിൽ നിന്നോ സ്ഥാപ ന ങ്ങ ളിൽ നിന്നോ 
വാഹനം വാട കയ് ക്ക് എടുത്ത് തരേ ണ്ട തും , ആ 
വകയിൽ അധിക ചെലവ് വരികയാണെങ്കിൽ അത് 
കരാ റു കാ രൻ വഹി ക്കേ ണ്ട തു മാ ണ് . വകുപ്പ് 
ആവശ്യപ്പെടുന്ന സമയത്ത് വാഹനം ലഭിക്കാതെ 
വരുക യും , വകുപ്പ് നേരിട്ട് വാഹനങ്ങൾ ഏർപ്പാടാ 
ക്കേണ്ടി വരികയും ചെയ്താൽ ആ വക യിൽ 
ഉണ്ടാകുന്ന അധിക ചെലവ് കരാറുകാരനിൽ നിന്നും 
ഈടാക്കുന്നതാണ്. 


- 15 . മുദ്രവച്ച ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 27 -ാം 

തീയതി പകൽ 3 മണിക്ക് മുമ്പ് ലഭിക്കേണ്ടതാണ്. 


16. ദർഘാസ് അടക്കം ചെയ്ത മുദ്രവച്ച കവറിന് പുറത്ത് 
വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാനുള്ള ദർഘാസ് എന്ന് 
രേഖപ്പെടുത്തേണ്ടതാണ്. 


17. ഡെപ്യൂട്ടി ഡയറക്ടർ ( വിൽപന വിഭാഗം), സംസ്ഥാന 
ഭാഗ്യ ക്കുറി ഡ യ റ ക് ട റേ റ്റ്, വികാസ് ഭവൻ, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിലാണ് 
ദർഘാസുകൾ ലഭിക്കേണ്ടത്. 


18. ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 29 -ാം തീയതി 

പകൽ 4 മണിക്ക് ഹാജരായവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുകയും, സ്വീകരിക്കപ്പെട്ട ദർഘാസ് സമർപ്പിച്ച് 
വാഹന ഉടമയെയോ, സ്ഥാപനത്തെയോ രേഖാമൂലം 
അറിയിക്കുന്നതുമാണ്. 


19. ദർഘാസ് ഉറ പ്പി ക്കുന്നതിന് മുമ്പ് വാട കയ് ക്ക് 

നൽകാൻ ഉദ്ദേശിക്കുന്ന വാഹ ന ങ്ങളും രേഖകളും 
ഉപയോഗക്ഷമതയും വാഹനം ഓടിക്കുന്ന ഡ്രൈവർ 
മാരുടെ കാര്യക്ഷതമയും ഡയറക്ടറെയോ അദ്ദേഹം 
ചുമ ത ല പ്പെടു ത്തി യി രിക്കുന്ന ഉദ്യോഗസ്ഥനെയോ 
വാഹന ഉടമ ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 


20. ദർഘാസ് സ്വീകരിച്ച് സ്ഥിരപ്പെടുത്തിയ വിവരം ലഭിച്ച് 
മൂന്ന് ദിവസത്തിനകം തന്നെ 100 മുദ്ര പത്രത്തിൽ 
കരാർ തയ്യാറാക്കി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർക്ക് 
നൽ കേ ണ്ട താ ണ്. അതോ ടൊപ്പം സെക രിറ്റി 
ഡെപ്പോസിറ്റായി 25 ,000 ( ഇരു പത്തയ്യായിരം രൂപ 
മാത്രം) നൽകേണ്ടതാണ്. 


21. കാരണങ്ങൾ പറയാതെ ദർഘാസുകൾ സ്വീകരിക്കു 

വാ നും , നിരാ ക രി ക്കു വാ നും ഉള്ള അവകാശം 
ഭാഗ്യക്കുറി ഡയറക്ടറിലോ, അദ്ദേഹം ചുമതലപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനിലോ നിക്ഷിപ്തമായിരിക്കും. 


22. കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ്മുന്നറി 

യി പ്പി ല്ലാ തെയും ഏക പ ക്ഷീ യ മായും കരാർ റദ്ദ് 
ചെയ്യു വാനും അവ സാ നിപ്പിക്കാനും ഡയറക്ടർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്രകാരം സംഭവി 
ച്ചാൽ പുതിയ കരാർ നിലവിൽ വരുന്നത് വരെയോ, 3 
മാസം വരെയോ കരാർ നിരക്കിൽതന്നെ വാഹനങ്ങൾ 
നൽകാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 


23. നിശ്ചിത കാലാവധിക്ക്മുമ്പ് കരാർ പിൻവലിക്കുകയോ 

മറ്റ് വീഴ്ചകൾ വരുത്തുകയോ കരാർ ലംഘനം നടത്തു 
കയോ ചെയ്താൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സർക്കാരി 
ലേക്ക് മുതൽ കൂട്ടുന്നതാണ്. 


24. ദ ർ ഘാസ് സംബ ന്ധിച്ച എല്ലാ നട പ ടി കളും 

നിബന്ധനകളും കരാറിന് വിധേയമായിരിക്കും. 


കേരള സംസ്ഥാന ഭാഗ്യക്കുറി 
ഡയറക്ടറേറ്റ്, 

കെ . ഉണ്ണിമാധവൻ, 
വികാസഭവൻ പി. ഒ., സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ 
തിരുവനന്തപുരം- 33. 

( ഇൻചാർജ്). 


